Kerala Gazette No. 4 dated 27th January 2015 . 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 

FORM C 
[See Rule 5 (8) ] 
NOTIFICATION 


No, M1 - 61473 /2014. 


5th December 2014. 


Whereas , it is expedient to publish a notification showing revised value of land as required under 
Section 28 A of Kerala Stamp Act, 1959, read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of 
Land ) Rules , 1955, the fair value of land in Kollam and Karunagappally Taluk of the District is hereby fixed finally as 
shown in the Schedule hereto : 


SCHEDULE 


Sl. 
No. 


Name of 
District 


Name of 
Taluk 


Name of Village 

and Survey No. 
with Sub - division 

No. 
- (4) 


Corporation ) 
Municipality / 
Panchayat 


Classification 

by use 


Fair Value of the 
land already 

fixed in 


Revised 
Fair value 
of land in 


- (1) 


(2) 


(3) 


(5) 


(6 


(7) 


( 8 ) 


| 1 


Kollam 


Kottarakkara 


Wet land 


80, 000 


20, 000 


Kalayapuram 
Bl: 12, 
Re- Sy. 88/14, 
88/ 15 


Kalayapuram 
Gramapanchayath 


| 2 


Kollam 


Kollam 


Kottamkara 
Bl. 16, 
413/7, 413/8 


Kottamkara 
Gramapanchayath 


Residential plot 
with road access 


2,50 ,000 
| 10, 000 


1,50 , 000 
1 ,50 ,000 


Collectorate , 
Kollam. 


( Sd.) 
District Collector. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

( ഹാജർ: സി . സജീവ്) 


- ( 1 ) 


നമ്പർ എഫ് - 22288/ 2014 . 

| 2014 ഡിസംബർ 4, 
വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന: - 1. കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

- 2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 

3. ശ്രീമതി വിമല , ഇടയില പുത്തൻവീട്, മുക്കൂട്, മുളവന സമർപ്പിച്ച അപേക്ഷ . 

- 4 മുളവന വില്ലേജാഫീസറുടെ 19 - 11 - 2014- ലെ 497 / 2014 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർവെ / 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് - സബ് ക്ലാസിഫിക്കേഷനും ക്ലാസി വില ( ആർ 
നമ്പർ ഡിവിഷൻ വിലയും ഫിക്കേഷൻ ഒന്നിന്) 

നമ്പർ 


കൊല്ലം 


മുളവന -9 


336 /2, 
336/ 3 


Govt. property 


75,000 


ശ്രീമതി വിമല , 
ഇടയില പുത്തൻവീട് 
( തായ്ലക്ഷ്മി), 
മുക്കൂട്, മുളവന 


Residential 
plot with 
road access 


നമ്പർ എഫ് - 24770 / 2014. 


2014 ഡിസംബർ 17 . 


വിഷയം : ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


3. ശ്രീമതി ഷീലാകുമാരി 29 - 9-2014- ൽ സമർപ്പിച്ച അപേക്ഷ . 

4. കൊല്ലം ഈസ്റ്റ്വില്ലേജാഫീസറുടെ 17- 10 - 2014- ലെ 759/ 14 -ാം നമ്പർ റിപ്പോർട്ട്. 
- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 -3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


സർ / 6 - 3 - 2010 - ലെ 

- പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും 

ക്ലാസിഫി വില (ആർ 
നമ്പർ ഡിവിഷൻ വിലയും 

ക്കേഷൻ - ഒന്നിന്) 
നമ്പർ 


കൊല്ലം 


34 


1,75,000 


കൊല്ലം 
ഈസ്റ്റ് - 50 


ശ്രീമതി ഷീലാകുമാരി, 
" പ്രസാദം , 
ഉളിയക്കോവിൽ, 
കൊല്ലം 


Residential 

plot with 
private road 

access 
S 17 , 50,000 


Residential 
plot with 
private road 
access 


248 


നമ്പർ എഫ് - 27153/ 2014 . 


2014 ഡിസംബർ 23. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു. 


സൂചന; - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2 - 2013 -ാം തീയതിയിലെ എം .1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


- 3. ശ്രീമതി റഹുമത്ത് ബീവി 4- 12 - 2014 - ൽ സമർപ്പിച്ച അപേക്ഷ . 


4. ആദിനാട് വില്ലേജാഫീസറുടെ 18 - 12- 2014 - ലെ 281/ 14 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3- 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
- മേൽവിലാസവും 


- സർ / 6 - 3- 2010 - ലെ പുനർ 

പുനർ 
താലൂക്ക് വി വിസി 

വില്ലേജ്, റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില (ആർ 
നമ്പർ ഡിവിഷൻ വിലയും 

ക്കേഷൻ ഒന്നിന്) 
നമ്പർ 


632/19 


Govt. property 


30,000 


ശ്രീമതി റഹുമത്ത് ബീവി കരുനാഗപ്പള്ളി -- ആദിനാട് 
മിലാദ് മാമ്പറ വീട്, 

Block - V 
നമ്പരുവികാല , 
കരുനാഗപ്പള്ളി 


Residential 
plot without 
road access 


നമ്പർ എഫ് - 27089 /2014 . 

2014 ഡിസംബർ 23 . 
വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം.1-38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
3. പള്ളിത്തോട്ടം സെറ്റിൽമെന്റ് കോളനിയിൽ ശ്രീ. ജോസ് സമർപ്പിച്ച അപേക്ഷ . 

4. കൊല്ലം വെസ്റ്റ് വില്ലേജാഫീസറുടെ 15 - 12 -2014 - ലെ 5836 /14 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


249 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / 6 - 3 - 2010 - ലെ 
റീസർവ്വ വിജ്ഞാപനത്തിലെ 

സബ് ക്ലാസിഫിക്കേഷനും 
ഡിവിഷൻ വിലയും 
നമ്പർ 


പുനർ പുനർ 
നിർണ്ണയിച്ച് നിർണ്ണയിച്ച് 
ക്ലാസിഫി വില (ആർ 
ക്കേഷൻ ഒന്നിന്) 


കൊല്ലം 


കൊല്ലം വെസ്റ്റ് 


96 


Govt. property 


60,000 


198 


ശ്രീ . ജോസ്, 
സെറ്റിൽമെന്റ് കോളനി, 
പള്ളിത്തോട്ടം, 
കൊല്ലം വെസ്റ്റ് 


Residential 
plot without 
road access 


നമ്പർ എഫ് - 24793/ 2014. 


2014 ഡിസംബർ 23 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4 ). 


2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 - 2- 2013 -ാം തീയതിയിലെ എം .1- 38492 /12 -ാം നമ്പർ നിർദ്ദേശം. 
3. ശ്രീമതി രാധാമണിയമ്മ സമർപ്പിച്ച അപേക്ഷ . 

4. ഇളമാട് വില്ലേജാഫീസറുടെ 20 -12-2014 - ലെ 326 /14-ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


| പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


- സർ / 6- 3- 2010 - ലെ 

പുനർ പുനർ 
റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില (ആർ 
ഡിവിഷൻ വിലയും 

ക്കേഷൻ - ഒന്നിന്) 
നമ്പർ 


07 / 16 


Wet land 


10 , 000 


കൊട്ടാരക്കര ഇളമാട് - 

ബ്ലോക്ക് നമ്പർ 


ശ്രീമതി രാധാമണിയമ്മ 
മോഹനവിലാസത്ത് വീട്, 
പാറങ്കോട്, 
ഇളമാട് 


Residential 

plot with 
road access 


29 


നമ്പർ എഫ് - 27542 / 2014. 


2014 ഡിസംബർ 30 . 


വിഷയം : - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന : - 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 ( 7) ചട്ടം ( 4). 


2. ശ്രീമതി ദീപ 24 - 12 - 2014 - ൽ സമർപ്പിച്ച അപേക്ഷ . 


3. ഈസ്റ്റ്കല്ലട വില്ലേജാഫീസറുടെ 26 -12 - 2014 - ലെ 562 /14 -ാം നമ്പർ റിപ്പോർട്ട്. 


250 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാ ധാ രണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നില വിൽവന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . - 


| SI . 
No . 


Block 
No. 


Re- Survey/ 
Survey No. 


Local 
Body 


Taluk 


Village 


Fair Value 

per Are 


Classification 


- Sub 
Division 

No . 
(4) 
7 


- ( 5) 


( 6 ) 


( 7) 


- ( 8) 


- (1) 
- 1 


(2) 
8 


(3) 
332 


East Kallada , 
Grama Panchayath 


Kollam 


East Kallada 


75,000 


332 


Residential 
plot with 
road access 


നമ്പർ എഫ് - 27669/2014 . 


2014 ഡിസംബർ 30. 


വിഷയം: - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമികൂടി ഉൾപ്പെടുത്തുന്നതിന് ഉത്തരവാകുന്നു . 


സൂചന: - 1. കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7), ചട്ടം ( 4). 

2. ശ്രീമതി ഓമനയമ്മ 12 - 12 - 2014 - ൽ സമർപ്പിച്ച അപേക്ഷ . 


3. ഓടനാവട്ടം വില്ലേജാഫീസറുടെ 23 - 12- 2014 - ലെ 278 / 14 -ാം നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നില വിൽവന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു. 


Sl. 
- No. 


Block 
No. 


Re - Survey / 
Survey No. 


Local 
Body 


Taluk 


Village 


Fair Value 

per Are 


Classification 


Sub 
Division 

No. 
(4) 
5 


(5) 


(6 ) 


( 7) 


(8) 


(9) 


- (1) 
- 1 


(2) 
31 


(3) 
110 


കൊട്ടാരക്കര 


ഓടനാവട്ടം 


50, 000 


വെളിയം 
ഗ്രാമപഞ്ചായത്ത് 


Residential plot 
with Panchayath 
road access 


നമ്പർ എഫ് -123/ 2015. 


2015 ജനുവരി 6. 


വിഷയം : - - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തിഉത്തരവാകുന്നു . 
സൂചന:- 1. കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

2. കൊല്ലം ജില്ലാ കളക്ടറുടെ 14 -2- 2013 -ാം തീയതിയിലെ എം.1- 38492 / 12 -ാം നമ്പർ നിർദ്ദേശം. 
3. ഫാ . ബെന്നി പനയ്ക്കൽ സമർപ്പിച്ച അപേക്ഷ . 

4. ഇരവിപുരം വില്ലേജാഫീസറുടെ 24 - 12 -2014 - ലെ 354/ 14 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശ വസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിൻമേൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


- സർ / 6 - 3- 2010 - ലെ 

പുനർ പുനർ 
വില്ലേജ്, റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ബ്ലോക്ക് സബ് ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില ( ആർ 
നമ്പർ ഡിവിഷൻ വിലയും 

ക്കേഷൻ ഒന്നിന്) 
- നമ്പർ 


- ( 1) 


(6 ) 


കൊല്ലം 


Dry land 


1,25 ,000 


ഇരവിപുരം 760 / 1-5 
ബ്ലോക്ക്- 25 


Govt. 
property 


ഫാ . ബെന്നി പനയ്ക്കൽ 
സെന്റ് ജോൺ ദ 
ബാപ്റ്റിസ്റ്റ് ചർച്ച്, 
ഇരവിപുരം 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


(ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 


| FORM " A 


| [ See Rule 4] 


NOTIFICATIONS 


Whereas , it is expedient to publish the Fair Value of the Land as required under Section 28 A of the Kerala Stamp 
Act, 1959 , read with sub -rule (7) of rule 3 and rule 4 of the Kerala Stamp (Fixation of Fair Value of Land ), Rules, 1995 ; 

Now , therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey /re-survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column (11) thereof . 


- ( 1) 


No. L .Dis. 6592/ 14 / C3. 


27th November 2014. 


SCHEDULE 


District — Pathanamthitta . 


Taluk _ Kozhencherry. 


Village - Mallappuzhasserry . 


| Sl. Sy. 
No. No. 


Sub 
Division 

. Re- Sty. 
No. 

" Block 


| Re- Sy. 
Re-Sy. Sub 
No. Division 

No. 


Corporation/ 
Municipality/ 
Panchayath 


Name & 
Number 
of Ward 


Classification 

by use 


Fair value 
per Ares 


Name of 
Local Body 
Panchayath / 
Municipality/ 
Corporation 

(8) 
Mallappuzha - 

sserry 


( 10 ) 


(11 ) 


(1) 
- 1 


(2) 
.. 


(3) 
.. 


(4) 
12 


(5) 
487 


(6 
11 


(7) 
Panchayath 


(9) 
7 


50,000 


Residential Plot 
with Private 
road access 


. 


.. 


12 


487 


12 


do. 


- do. 


- 


7 


do. 


50. 000 


- 3 


.. 


.. 


12 


487 


14 


do . 


do . 


50,000 


- 


252 


No . 7018/ 14 /C3. 


3rd December 2014 . 


SCHEDULE 


District — Pathanamthitta . 


Taluk - Kozhencherry . 


Village — Naranganam . 


Sl. Sy. 
No. No. 


Sub 
Division 

No. 


Re -Sy. 
Block 


Re - Sy . 
No . 


Re -Sy. 

Sub 
Division 

No . 


Corporation / 
Municipality/ 
Panchayath 


Name & 
Number Classification 
of Ward by use 


Fair value 
per Ares 


Name of 
Local Body 
Panchayath 
Municipality / 
Corporation 

(8) 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


(7) 


(9) 


(10) 


(11) 


1 


.. 


15 


252 


5. 


Panchayath 


Naranganam 


36 ,000 


Residential Plot 
with Private 
road access 


(3) 


No. L .Dis.- 7668 /14 /C3. 


27th December 2014 . 


SCHEDULE 


District - Pathanamthitta. 
Village — Enadimangalam . 


Taluk - Adoor. 
Desom — Kurumpakara. 


Sub 


Si. Sy . 
No . No . 


Division 

No. 


Re-Sy. 
Block 


Re -Sy. 
Re - Sy . Sub 
No . Division 


Name & 
Number Classification 
of Ward by use 


Fair value 
per Ares 


B 


No. 


Corporation / Name of 
Municipality/ Local Body 
Panchayath Panchayath 

Municipality/ 

Corporation 
(7) (8) 
Panchayath Enadimangalam 


(1) 
1 


(2) 
. 


(3) 
. 


(4) 
26 


(5) 
493 


(0) 
14 


(9) 
5 


(10 
Garden land 
with road access 


(11 ) 
27 ,000 


(4) 


No . 5443/ 14 /C3. 


27th December 2014 . 


SCHEDULE 


District — Pathanamthitta . 


Taluk — Kozhencherry. 


Village — Kulanada. 


Sub 


Si. Sy. 
No . No . 


Division 

No. 


Re- Sy. 
Block 


Re -Sy. 
No . 


Re -Sy. 

Sub 
Division 

No . 


Corporation / 
Municipality/ 
Panchayath 


Name & 
Number Classification 
of Ward by use 


Fair value 
per Ares 


Name of 
Local Body 
Panchayath 
Municipality/ 
Corporation 

(8) 
Kulanada 


(1) 
1 


(2) 
. 


(3) 
. 


(4) 
6 


(5) 
155 


(0 
26 


(7) 
Panchayath 


(9) 
TV 


( 10 
Residential 
Plot with PWD 
road access 


( 11) 
1, 00, 000 


Revenue Divisional Office , 
Adoor. 


(Sd .) 
Revenue Divisional Officer. 


253 


ALAPPUZHA DISTRICT 

FORM ‘A ’ 
[See Rule (4 )] 

NOTIFICATION 
No. B - 5824 /2011. 

31st December 2014 . 
Whereas it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules 1995 , the fair value of the land 
in Alappuzha District is hereby fixed as shown in the Schedule thereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of 
Village & 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality/ 
Panchayath 


Fair Value 
of the land 

fixed 


Ward 
No . 


Classification 

by use 


( 3 ) 


(6 ) 


Alappuzha 


Cherthala 


31,500 


Thuravoor South , 
Survey No . 147 / 11D2 


Residential Plot 
without Vehicular 
access 
Residential Plot with 
PWD road access 

do . 


2 ,71,000 


2, 12, 000 


Kodamthuruthu , 
Survey No. 196 /4 - 2 
Kokkothamangalam , 
Survey No. 174/ 1-54 
Thuravoor South , 
Survey No. 104/ 24B , 
104 /24C , 109 /9C 


Dry land 


60 ,000 


Revenue Divisional Office , 
Alappuzha . 


(Sd .) 
Sub Collector. 


WAYANAD DISTRICT 

FORM C 
[See Rule 5(8 )] 

NOTIFICATION 
No. B5 -2013/ 13308 / 12. 

20th December 2014 . 
Whereas, it is expedient to publish a notification showing revised Value of Land as required under Section 
28A of the Kerala Stamp Act, 1959, read with Sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of the land in Wayanad District is hereby fixed finally as shown in the Schedule hereto : 


SCHEDULE 


Ward 


Name of 
District 


Name of 

Taluk 


Name of 
Village and 

Survey 
Number with 
Sub Division No. 


Corporation / 
Municipality / 
Panchayath 


Classification 

by use 


Fair Value 
of the land 
already 

fixed 


Revised 

Fair 
Value of 

Land 
per are 


(1) 


(2) 


( 3 ) 


(5) 


(6) 


(7) 


(8 ) 


(4) 
Panchayath 


Wayanad 


Vythiri 


15 , 125 


Muttil North , 
Re- survey No . 242/ 1 /1 , 
Block No . 15 


Garden land 
without road 
access 


Panchayath 


Wet land 


11, 000 


Muttil North , 
Re-survey No. 238 /1 /1 , 
Block No. 15 


Collectorate, 
Wayanad . 


( Sd .) 
District Collector. 


254 


മാറ 


0 


മാനന്തവാടി സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശീറാം സാംബശിവറാവു , ഐ . എ . എസ്.) 


നമ്പർ 


കെ .- 871/ 2014. 


2014 ഡിസംബർ 22 . 


വിഷയം : - വെള്ളരിമല വില്ലേജ് - ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന : - 1. ശ്രീ . വി . സി. ബാബു , വള്ളിക്കാട്ടിൽ, മേപ്പാടി പി. ഒ. എന്നയാളുടെ 3-1-2014 - ലെ അപേക്ഷ . 

2. ജില്ലാ കളക്ടർ വയനാടിന്റെ 28-1-2014- ലെ ബി5 - 2014 / 460/ 12 -ാം നമ്പർ കത്ത്. 
3. വൈത്തിരി തഹശീൽദാരുടെ 11 -6-2014- ലെ എ3- 3522/2014 നമ്പർ റിപ്പോർട്ട്. 
4. ഈ കാര്യാ ല യ ത്തിലെ സ് സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹ ശീൽദാരുടെ ( ടി .എൽ. ബി ., വൈ ത്തി രി ) 

- സ്ഥല പരിശോധനാ റിപ്പോർട്ട്. 

5. വൈത്തിരി അഡീഷണൽ തഹശീൽദാരുടെ 23-2- 2013 - ലെ എച്ച്- 165/2010 നമ്പർ ഉത്തരവ്. 
വയനാട് ജില്ലയിൽ വൈത്തിരി താലൂക്കിൽ വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32- ൽ റീ സർവ്വേ 104/ 2, 104 /3, 104/ 4, 104 / 17, 
104 / 18 , 104/ 22, 104 /23 എന്നീ സർവ്വേ നമ്പരുകളിൽപ്പെട്ട ഭൂമികളുടെ ന്യായവില നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് സൂചന (1) പ്രകാരം 

ശ്രീ . വി . സി . ബാബു എന്നയാൾ വയനാട് ജില്ലാ കളക്ടർ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചിരുന്നതും പ്രസ്തുത അപേക്ഷ 
തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ജില്ലാ കളക്ടർ സൂചന (2 ) പ്രകാരം ഈ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുള്ളതുമാണ്. 


-- ടി വിഷയത്തിൽ സൂചന ( 3 ) പ്രകാരം അന്വേഷണം നടത്തിയതിൽ വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ റീ സർവ്വേ 
104 - ൽപ്പെട്ട ഭൂമി നിലവിലുള്ള ന്യായവില നിർണ്ണയം നടത്തിയ സമയത്ത് നിക്ഷിപ്ത വനഭൂമിയായിരുന്നതിനാൽ ന്യായവില 
രജിസ്റ്ററിൽ സർക്കാർ എന്ന് രേഖപ്പെടുത്തിയിരുന്നതായും എന്നാൽ ടി ഭൂമി വർഷങ്ങളോളമായി നിരവധി ആളുകൾ കൈവശം 
വച്ചിരുന്നതായും ആയതിനാൽ ടി സ്ഥലത്തിന് നികുതി സ്വീകരിക്കണമെന്നുമുള്ള കൈവശക്കാരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 
23 - 5 - 2005 - ലെ G. O . ( Rt.) 1106/ 65 റവ , 5 - 5 - 2005 - ലെ G. O . 2648 / 05/ റവ എന്നീ സർക്കാർ ഉത്തരവുകൾ പ്രകാരം സംയുക്ത 
പരിശോധന നടത്തിയും വയനാട് ജില്ലാ കളക്ടറുടെ 24 - 2 - 2013 - ലെ ബി4 - 24557 / 03 നമ്പർ ഉത്തരവ് പ്രകാരം അർഹരായ 

കൈവശക്കാരിൽ നിന്ന് ഭൂനികുതി സ്വീകരിക്കുകയും ഇതിനെ തുടർന്ന് വൈത്തിരി അഡീഷണൽ തഹശീൽദാരുടെ സൂചന ( 5 ) 
ഉത്തരവ് പ്രകാരം റി . സ . 104 - ൽപെട്ട ഭൂമി സബ് ഡി വി ഷൻ നട ത്തുകയും റി . സ . 104 / 1 നിക്ഷിപ്ത വന ഭൂ മി യായി 
നിലനിർത്തിയതായും, ബാക്കി ഭൂമി നിലവിലുള്ള കൈവശത്തിന്റെ അടിസ്ഥാനത്തിൽ സബ്ഡിവിഷൻ ചെയ്തതായും, ഇതിൽ 
ഉൾപ്പെട്ട മേൽ പരാമർശിച്ച് സർവ്വേ നമ്പരുകളിൽപ്പെട്ട ഭൂമികൾക്കാണ് ന്യായവില നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും 
കാണിച്ച് വൈത്തിരി തഹശീൽദാർ വിശദമായ റിപ്പോർട്ട് ഈ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മേൽ റിപ്പോർട്ടിൽ നിന്നും 
പുതിയതായി രൂപീകരിച്ച സർവ്വേ നമ്പരുകൾക്കാണ് ന്യായവില നിശ്ചയിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുണ്ട്. വൈത്തിരി തഹശീൽദാരുടെ 
റിപ്പോർട്ടിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാകുന്നു . 


1. ബ്ലോക്ക് 32, റീ സർവ്വേ 104/ 2 

- ശ്രീ . വി . സി . ജോസ്, വള്ളിക്കാട്ടിൽ എന്നയാൾക്ക് കൽപ്പറ്റ ലാന്റ് ട്രിബ്യൂണലിലെ 822 / 1984 -ാം നമ്പർ പതിച്ചുകൊടുക്കൽ 
സർട്ടിഫിക്കറ്റ് പ്രകാരം ലഭിച്ചിട്ടുള്ളതും സൂചന (5 ) ഉത്തരവ് പ്രകാരം ശ്രീ . വി . സി . ജോസിന്റെ പേരിൽ സബ്ഡിവിഷൻ 
ചെയ്തിട്ടുള്ളതുമായ ഭൂമിയാണിതെന്ന് കാണുന്നു . ടിയാൻ മരണപ്പെട്ടിട്ടുള്ളതിനാൽ നിലവിൽ ടിയാന്റെ അനന്തരാവകാശികളിൽ നിന്ന് 
ഭൂനികുതി സ്വീകരിച്ചു വരുന്ന ടി ഭൂമിക്ക് സമാനമായ ഭൂമികൾ ഇതിന്റെ പടിഞ്ഞാറ് വശത്തായി സ്ഥിതിചെയ്യുന്ന റീ സർവേ 
98/ 14, 98 / 5, 98/ 13 എന്നീ ഭൂമികളാണെന്നും ടി ഭൂമികളുടെ ന്യായവില ആർ. ഒന്നിന് 9,880 ആണെന്നും ആയതിനാൽ തന്നെ 
വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ റീ സർവ്വേ 104/ 2 - ൽപ്പെട്ട ഭൂമിക്ക് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് 
ആക്സസ്എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ. ഒന്നിന് - 9,880 ന്യായ വില നിശ്ചയിക്കാവുന്നതാണെന്ന് കൽപ്പറ്റ സബ് 
രജിസ്ട്രാറുടെ അഭിപ്രായംകൂടി പരിഗണിച്ച് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


2. ബ്ലോക്ക് 32, റീ സർവ്വേ 104 / 3 

ശ്രീ . വി. സി. ജോർജ്ജ്, വള്ളിക്കാട്ടിൽ എന്നയാൾക്ക് കൽപ്പറ്റ ലാന്റ് ട്രിബ്യൂണലിലെ 824/ 1984 -ാം നമ്പർ പതിച്ചുകൊടുക്കൽ 
സർട്ടിഫിക്കറ്റ് പ്രകാരം ലഭിച്ചിട്ടുള്ളതും സൂചന ( 5 ) ഉത്തരവ് പ്രകാരം ശ്രീ . വി . സി . ജോർജ്ജിന്റെ പേരിൽ സബ്ഡിവിഷൻ 
ചെയ്തിട്ടുള്ളതും, ടിയാന്റെ പേരിൽ ഭൂനികുതി സ്വീകരിച്ചുവരുന്ന ടി ഭൂമിക്ക് സമാനമായ ഭൂമികൾ ഇതിന്റെ പടിഞ്ഞാറ് വശത്തായി 
സ്ഥിതിചെയ്യുന്ന റീ സർവ്വേ 98/ 6, 98/ 15 എന്നീ ഭൂമികളാണെന്നും ടി ഭൂമികളുടെ ന്യായവില ആർ. ഒന്നിന് - 9, 880 ആണെന്നും 
ആയതിനാൽ തന്നെ വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ റീ സർവ്വേ 104/ 3 - ൽപ്പെട്ട ഭൂമിക്ക് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് റോഡ് ആക്സസ്എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ. ഒന്നിന് 9,880 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് കൽപ്പറ്റ 
സബ് രജിസ്ട്രാറുടെ അഭിപ്രായംകൂടി പരിഗണിച്ച് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


3. ബ്ലോക്ക് 32 , റീ സർവ്വേ 104 / 4 

- ശ്രീ . വി. സി. ബാബു , വള്ളിക്കാട്ടിൽ എന്നയാൾക്ക് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിലെ 1325 /1988 -ാം നമ്പർ ആധാര 
പ്രകാരം ലഭിച്ചിട്ടുള്ളതും സൂചന ( 5 ) ഉത്തരവ് പ്രകാരം ശ്രീ . വി . സി . ബാബു എന്നയാളുടെ പേരിൽ സബ്ഡിവിഷൻ 
ചെയ്തിട്ടുള്ളതും ടിയാന്റെ പേരിൽ ഭൂനികുതി സ്വീകരിച്ചുവരുന്ന ടി ഭൂമിക്ക് സമാനമായ ഭൂമികൾ ഇതിന്റെ പടിഞ്ഞാറ് വശത്തായി 
സ്ഥിതി ചെയ്യുന്ന റീ സർവ്വേ 98 / 16 , 98 /17 എന്നീ ഭൂമികളാണെന്നും ടി ഭൂമികളുടെ ന്യായവില ആർ. ഒന്നിന് " 9,880 ആണെന്നും 
ആയതിനാൽ തന്നെ വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ റീ സർവ്വേ 104/ 3 - ൽപ്പെട്ട ഭൂമിക്ക് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് റോഡ് ആക്സസ്എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ. ഒന്നിന് - 9,880 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് കൽപ്പറ്റ 
സബ് രജിസ്ട്രാറുടെ അഭിപ്രായംകൂടി പരിഗണിച്ച് തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


10 


4 . ബ്ലോക്ക് 32, റീ സർവ്വേ 104 / 17 , 104 / 22 

- ശ്രീ . എം. കുട്ടൻ നായർ, മേച്ചരിക്കൽ വീട്, താഞ്ഞിലോട്ട് എന്നവർക്ക് സുൽത്താൻ ബത്തേരി ലാന്റ് ട്രിബ്യൂണലിലെ 
3586 / 1977 -ാം നമ്പർ പതിച്ചു കൊ ടു ക്കൽ സർട്ടിഫിക്കറ്റ് പ്രകാരം ലഭിച്ചിട്ടു ള്ളതും സൂചന ( 5 ) ഉത്ത രവ് പ്രകാരം 
ശ്രീ . എം . കുട്ടൻ നായർ എന്നയാളുടെ പേരിൽ സബ്ഡിവിഷൻ ചെയ്തിട്ടുള്ളതും ടിയാന്റെ പേരിൽ ഭൂനികുതി സ്വീകരിച്ചുവരുന്ന 
ടി ഭൂമിക്ക് സമാനമായ ഭൂമികൾ ഇതിന്റെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന റീ സർവ്വേ 325 /1, 325 / 5 എന്നീ ഭൂമികളാണെന്നും 
ടി ഭൂമികളുടെ ന്യായവില ആർ. ഒന്നിന് 7 ,413 ആണെന്നും ആയതിനാൽ തന്നെ വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ 
റീ സർവ്വേ 104/ 17 , 104/22- ൽപ്പെട്ട ഭൂമികൾക്ക് ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ്എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ. ഒന്നിന് 
- 7,413 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് കൽപറ്റ സബ് രജിസ്ട്രാറുടെ അഭിപ്രായംകൂടി പരിഗണിച്ച് തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


5. ബ്ലോക്ക് 32 , റീ സർവ്വേ 104/18 , 104/ 23 

ശ്രീ . എം . വി . തങ്കം, മേച്ച രി ക്കൽ വീട്, താഞ്ഞി ലോട്ട് എന്ന വർക്ക് കൽപ്പറ്റ ലാന്റ് ടിബ ണ് ലില 
52 / 1985 -ാം നമ്പർ പതിച്ചു കൊ ടു ക്കൽ സർട്ടി ഫിക്കറ്റ് പ്രകാരം ലഭിച്ചിട്ടു ള്ളതും സൂചന ( 5) ഉത്ത രവ് പ്രകാരം 
ശ്രീ . എം . വി . തങ്കം എന്നവരുടെ പേരിൽ സബ്ഡിവിഷൻ ചെയ്തിട്ടുള്ളതും ടിയാന്റെ പേരിൽ ഭൂനികുതി സ്വീകരിച്ചുവരുന്നതുമായ 
ടി ഭൂമിക്ക് സമാനമായ ഭൂമികൾ ഇതിന്റെ തെക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന റീ സർവേ 325 /1, 325 /5 എന്നീ ഭൂമികളാണെന്നും 
ടി ഭൂമികളുടെ ന്യായവില ആർ. ഒന്നിന് 7, 413 ആണെന്നും ആയതിനാൽ തന്നെ വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ 
റീ സർവ്വ 104/ 18, 104 / 23 - ൽപ്പെട്ട ഭൂമികൾക്ക് ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് ആക്സസ്എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ. ഒന്നിന് 
S 7,413 ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് കൽപ്പറ്റ സബ് രജിസ്ട്രാറുടെ അഭിപ്രായംകൂടി പരിഗണിച്ച് തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 

- ടി വിഷയത്തിൽ ഈ കാര്യാലയത്തിലെ സ്പെഷ്യൽ ഡെപ്യൂട്ടി തഹശീൽദാർ ( ടി.എൽ. ബി., വൈത്തിരി) സ്ഥല പരിശോധന 
നടത്തിയതിലും തഹശീൽദാരുടെ റിപ്പോർട്ടിൽ പറയുന്ന വിവരങ്ങൾ ശരിവയ്ക്കാവുന്നതാണെന്നും മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ 
വൈദ്യുതി, റോഡ് സൗകര്യങ്ങൾ നിലവിലുള്ളതായും ആയതിനാലും നിലവിലുള്ള ഭൂമിയുടെ മാർക്കറ്റ് വില പരിഗണിച്ചും മേൽ 
പറഞ്ഞ ഭൂമികൾക്ക് തഹശീൽദാർ ശുപാർശ ചെയ്ത വിലയുടെ 10 % വർദ്ധിപ്പിച്ച് ന്യായവില നിശ്ചയിക്കാവുന്നതാണെന്ന് സ്പെഷ്യൽ 
ഡെപ്യൂട്ടി തഹശീൽദാർ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് തന്നിട്ടുണ്ട്. 


- മേൽ സാഹചര്യത്തിൽ സൂചന (3 ), ( 4) റിപ്പോർട്ടുകൾ പരിശോധിച്ചതിൽ അപേക്ഷയിൽ പരാമർശിച്ച് സർവ്വേ നമ്പരു 
കളിൽപ്പെട്ട ഭൂമികൾ പുതിയതായി രൂപീകരിച്ചതായതിനാലും ഇവയ്ക്ക് ന്യായവില നിശ്ചയിച്ചിട്ടില്ലെന്ന് കാണുന്നതിനാലും ഇതിന് 
സമാനഭൂമിക്ക് നിശ്ചയിച്ച വിലതന്നെ ടി ഭൂമികൾക്കും നിശ്ചയിക്കാമെന്ന് തഹശീൽദാർ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും ടി സ്ഥലം 
റോഡ്, വൈദ്യുത സൗകര്യങ്ങളോട് കൂടിയ ഭൂമിയായതിനാലും നിലവിലെ മാർക്കറ്റ് വിലകൂടി പരിഗണിച്ച് സമാന ഭൂമികളുടെ ന്യായ 
വിലയേക്കാൾ 10 % വർദ്ധനവ് വരുത്താവുന്നതാണെന്ന് സൂചന (4) റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുള്ളതിനാലും, ടി ഭൂമികൾ 
വില്ലേജ് രേഖകൾ പ്രകാരം പുരയിടം എന്ന വിഭാഗത്തിൽ പെടുന്നതിനാലും തഹശീൽദാരുടെയും സ്പെഷ്യൽ ഡെപ്യൂട്ടി 
തഹശീൽദാരുടെയും ശുപാർശകളുടെ അടിസ്ഥാനത്തിലും വെള്ളരിമല വില്ലേജിൽ ബ്ലോക്ക് 32 - ൽ റീ സർവേ 104 / 2, 104/ 3, 104/ 4 
എന്നീ ഭൂമികൾക്ക് റസിഡൻഷ്യൽ പ്ലോട്ട് വിത്ത് പഞ്ചായത്ത് റോഡ് ആക്സസ്എന്ന വിഭാഗത്തിൽ പെടുത്തി ആർ. ഒന്നിന് 

10,868 -o, റീസർവ്വേ 104/ 17, 104 / 18 , 104/ 22, 104/ 23 എന്നീ സർവ്വേ നമ്പരുകളിൽപ്പെട്ട ഭൂമികൾക്ക് ഗാർഡൻ ലാന്റ് വിത്ത് റോഡ് 
ആക്സസ്എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ. ഒന്നിന് - 8, 154 ന്യായവിലയായി നിശ്ചയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


| FORM " A 


[ See Rule 4 ] 

NOTIFICATION 
No, K - 871/ 2014, 

22nd December 2014. 
WHEREAS, it is expedient to publish a notification showing revised value of land as required under section 28A of the 
Kerala Stamp Act, 1959 , read with sub rule of the Kerala Stamp (Fixation of Fair value of land ) Rules, 1995 , the fair value 
of land in Survey No. (Re-Survey ) 104 / 2 , 104 /3 , 104/ 4, 104/17 , 104/ 18, 104/22 , 104/ 23 of Block No. 32 Vellarimala Village, 
Vythiri Taluk of the Wayanad District is hereby fixed as shown in the Schedule hereto . 


SCHEDULE 


Name of 
District 


Name of 

Taluk 


Ward 


Name of Village & 

Survey No . with 
Sub Division No. 

(3 ) 


Corporation / 
Municipality / 
Panchayath 

(4) 


Classification 

by use 


Fair value of 
the land fixed 
(per Are ) 

(7) 


(1) 


(2) 


(5) 


(6) 


Wayanad 


Vythiri 


VIII 


- 10,868 


Vellarimala 
S. No. 104/ 2 , 
Block 32 


Meppady 
Panchayath 


Residential plot 
with Panchayath 
road access 


256 


11 


( 1) 


(2 ) 


( 3) 


(5 ) 


(6 ) 


Wayanad 


Vythiri 


VIII 


. 10, 868 


Vellarimala , 
S . No. 104 /3 , 
Block 32 


Meppady 
Panchayath 


Residential plot 
with Panchayath 
road access 


Wayanad 


Vythiri 


VIII 


* 10,868 


Vellarimala , 
S . No. 104 /4 , 
Block 32 


Meppady 
Panchayath 


Residential plot 
with Panchayath 
road access 


Wayanad 


Vythiri 


VIII 


8 ,154 


Vellarimala , 
S . No. 104 / 17 , 
Block 32 


Meppady 
Panchayath 


Garden land with 
road access 


Wayanad 


Vythiri 


VIII 


8 ,154 


Vellarimala , 
S . No . 104/ 18 , 
Block 32 


Meppady 
Panchayath 


Residential plot 
with road access 


Wayanad 


Vythiri 


VIII 


. 8, 154 


Vellarimala , 
S . No. 104 /22 , 
Block 32 


Meppady 
Panchayath 


Residential plot 
with road access 


Wayanad 


Vythiri 


VIII 


8,154 


Vellarimala , 
S . No. 104 /2 , 
Block 32 


Meppady 
Panchayath 


Residential plot 
with road access 


Sub Collector s Office , 
Mananthavady . 


( Sd .) 
Sub Collector 


257 


